വൃഭിചാരാദോപണം 


ച്‌ 


At 


വ്യഭിചാരാരോപണം 1 


വ്യഭിചാരാരോപണം! 


സര്‍വ്വ സ്തുതികളും അല്ലാഹുവിനുള്ളതാകുന്നു. അവനെ നാം 
വാഴ്ത്തുകയും അവനോട്‌ സഹായമര്‍ത്ഥിക്കുകയും പാപമോചനം തേടുകയും 
ചെയ്യുന്നു. സ്വന്തം നഫ്സിന്റെ ഉപദ്രവങ്ങളില്‍ നിന്നും നമ്മില്‍ നിന്ന്‌ 
സംഭവിക്കുന്ന തിന്മകളില്‍ നിന്നും അവനോട്‌ നാം അഭയം തേടുന്നു. അവന്‍ 
ആര്‍ക്കാണോ സന്മാര്‍ഗം നല്‍കിയത്‌ അവരെ വഴിതെറ്റിക്കാന്‍ ആര്‍ക്കും 
സാധ്യമല്ല. അവന്‍ വഴിക്കേടിലാക്കിയവരെ സന്മാര്‍ഗത്തിലാക്കാനും ആര്‍ക്കും 
സാധ്യമല്ല. അല്ലാഹു മാത്രമാണ്‌ ആരാധനക്കര്‍ഹനെന്നും അവന്‍ ഏകനാണ്‌, 
അവന്‌ യാതൊരു പങ്കാളികളുമില്ല എന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. 
മുഹമ്മദ്‌ നബി -ഭജ- അവന്റെ അടിമയും റസൂലുമാണെന്നും ഞാന്‍ സാക്ഷ്യം 
വഹിക്കുന്നു. അവിടുത്തേക്കും അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും 


അല്ലാഹു സ്വലാത്തും ധാരാളം സലാമും ചൊരിയട്ടെ. 
അമ്മാ ബദ്‌ (2 : 
അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ടത്‌ പോലെ 


സൂക്ഷിച്ച്‌ ജീവിതം ക്രമീകരിക്കുക. സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും 
അല്ലാഹു കാണുന്നു എന്ന്‌ ബോധത്തോടെ ജീവിക്കുക. 


അയ്യുഹല്‍ മുസ്‌ലിമൂന്‍ : (മുസ്ലിമീങ്ങളെ) 


അല്ലാഹു സൃഷ്ടികളെ പടക്കുകയും അവരില്‍ ചിലരെ മറ്റു ചിലരെക്കാള്‍ 
പദവി നല്‍കി അനുഗ്രഹിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ പടപ്പുകളില്‍ 
ഏറ്റവും ശ്രേഷ്ഠര്‍ അമ്പിയാക്കളാകുന്നു. ശേഷം നബി-ജ്‌-യുടെ 
സ്വഹാബികളാണ്‌. സ്ത്രീകളില്‍ ഏറ്റവും ശ്രേഷ്ഠര്‍ മുഹമ്മദ്‌ നബി-ജ്‌-യുടെ 
ഭാര്യമാരും അവരില്‍ ഏറ്റവും ശ്രേഷ്ഠര്‍ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- 
യുമാകുന്നു. 


1 21-7-1445 ന്‌ മദീന മസ്ജിദുന്നബവിയില്‍ നിര്‍വഹിക്കപ്പെട്ട ജുമുഅ ഖുതുബ. 

2 അല്ലാഹുവിനെ സ്തുതിക്കുകയും നബി -$- ക്ക്‌ വേണ്ടി സ്വലാത്തും സലാമും ചോദിക്കുക 
യും ചെയ്ത ശേഷം പ്രതിപാദ്യ വിഷയത്തിലേക്ക്‌ പ്രവേശിക്കുന്നതിന്‌ അറബികള്‍ സംസാരങ്ങ 
ളിലും എഴുത്തുകളിലും ഉപയോഗിക്കുന്ന പദമാണ്‌ “അമ്മാ ബഅ്ദ്‌' എന്നത്‌. "കാര്യം എന്ത്‌ ത 
ന്നെയാണെങ്കിലും, ശേഷം" എന്നാണ്‌ അര്‍ത്ഥം. 


a-alqasim.com 


2 വ്യഭിചാരാരോപണം 


അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ പരീക്ഷിക്കുക എന്നുളളത്‌ ഐഹിക ലോകത്ത്‌ 
അല്ലാഹു സ്വീകരിക്കുന്ന നടപടിക്രമമാണ്‌. ഒരിക്കല്‍ നബി-ജ്‌-ചോദിക്കപ്പെട്ടു : 
“ജനങ്ങളില്‍ ഏറ്റവും അധികം പരീക്ഷണത്തിന്‌ വിധേയരാകുന്നത്‌ ആരാണ്‌? 
അവിടുന്ന്‌ -ജ്- പറഞ്ഞു : “അമ്പിയാക്കള്‍, പിന്നെ അവരോട്‌ ഏറ്റവും 
അടുത്തവര്‍, പിന്നെ അവരോട്‌ ഏറ്റവും അടുത്തവര്‍”. (തിര്‍മിദി) 


ഹിജ്റ ആറാം വര്‍ഷത്തില്‍, മുസ്‌ലിംകളെ ഒരു വലിയ വിപത്ത്‌ ബാധിച്ചു, 
അത്‌ ഖിയാമത്‌ നാള്‍ വരെയുള്ളവര്‍ക്ക്‌ അല്ലാഹുവിന്റെ പരീക്ഷണം കൂടിയാണ്‌. 
വിഷയമെന്താണെന്നാല്‍; നബി -ജ്- യുടെ കൂടെ ബനുല്‍ മുസ്തലിഖ്‌ 
യുദ്ധത്തിനായുള്ള യാത്രയില്‍ സഹവസിച്ചത്‌ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- 
ആയിരുന്നു. അവര്‍ യുദ്ധം കഴിഞ്ഞ്‌ മടങ്ങി മദീനയോട്‌ അടുത്ത പ്രദേശത്ത്‌ 
എത്തിയിരുന്നു. അങ്ങനെ അവിടുന്ന്‌ -&- രാത്രിയില്‍ യാത്രക്ക്‌ വിളംബരം 
ചെയ്തു. സൈന്യം തയ്യാറാകുന്നതിനിടയില്‍ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- 
അവരുടെ പ്രാഥമിക ആവശ്യങ്ങള്‍ക്കായി കുറച്ച്‌ ദൂരത്തേക്ക്‌ പോയി. അവര്‍ 
ആവശ്യങ്ങള്‍ കഴിഞ്ഞ്‌ തിരിച്ച്‌ വന്നപ്പോള്‍ അവരുടെ മാല കാണാനില്ല. 
അങ്ങനെ മാല തിരയാനായിപ്പോയി തിരിച്ച്‌ വന്നപ്പോഴേക്കും സൈന്യം 
പുറപ്പെട്ടിരുന്നു. ആഇശ -റളിയള്ളാഹു അന്‍ഹാ- യാത്ര ചെയ്തിരുന്ന ഒട്ടക 
കൂടാരത്തില്‍ അവരില്ലാത്തത്‌ അറിയാതെ അത്‌ ചുമന്നവര്‍ നടന്നു നീങ്ങി. 
കാരണം, അന്നവര്‍ ഭാരവും പ്രായവും കുറഞ്ഞ പെണ്‍കുട്ടിയായിരുന്നു. 
അതുകൊണ്ടുതന്നെ അവര്‍ സഞ്ചരിച്ചിരുന്ന കൂടാരം വഹിക്കുകയും 
ഉയര്‍ത്തുകയും ചെയ്തവര്‍ക്ക്‌ കൂടാരത്തിനകത്ത്‌ ആരുമില്ല എന്നത്‌ 
മനസ്സിലായില്ല. സൈന്യം യാത്ര തുടര്‍ന്നതിനുശേഷം അവരുടെ കാണാതായ 
മാല ലഭിച്ചു. തന്റെ കൂടാരത്തില്‍ താനില്ല എന്ന്‌ കാണുമ്പോള്‍ സൈന്യം തന്നെ 
തേടി തിരികെ വരുമെന്ന പ്രതീക്ഷയില്‍ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- 
അവിടെ തന്നെ ഇരുന്നു. അതിനിടയില്‍ അവര്‍ ഉറങ്ങിപ്പോയി. 


സ്വഹാബിയായ സഫ്വാന്‍ ബിന്‍ മുഅത്തല്‍ -റളിയള്ളാഹു അന്‍ഹു 
രാത്രിയില്‍ വിശ്രമിച്ച കാരണത്താല്‍ സൈന്യത്തിന്റെ പിന്നിലായിരുന്നു യാത്ര 
ചെയ്തിരുന്നത്‌. അങ്ങനെ അദ്ദേഹം വരുന്നതിനിടയില്‍ ആഇശ -റളിയള്ളാഹു 
അന്‍ഹാ- യുടെ അടുക്കലെത്തിയപ്പോള്‍ ഉറങ്ങുന്ന ഒരു മനുഷ്യന്റെ ഇരുണ്ട രൂപം 
കണ്ടു. അങ്ങനെ അദ്ദേഹം അവരുടെ അരികിലേക്ക്‌ പോവുകയും ഇത്‌ 
ആജഇശയാണ്‌ എന്ന്‌ മനസ്സിലാക്കുകയും ചെയ്തു. കാരണം ഹിജാബ്‌ 
നിയമമാകുന്നതിന്‌ മുമ്പ്‌ തന്നെ അദ്ദേഹം ആഇശ -റളിയളളാഹു അന്‍ഹാ- യെ 
കണ്ടിരുന്നു. പൊടുന്നനെ അദ്ദേഹം മുഖം തിരിച്ചു കളയുകയും “ഇന്നാലില്ലാഹി വ 


a-alqasim.com 


വ്യഭിചാരാരോപണം 3 


ഇന്നാ ഇലൈഹി റാജിഈന്‍' എന്ന്‌ പറയുകയും ചെയ്തു. ഇത്‌ കേട്ടപ്പോള്‍ ആഇശ 
-റളിയള്ളാഹു അന്‍ഹാ- ഉറക്കില്‍ നിന്ന്‌ ഉണര്‍ന്നു. ആഇശ -റളിയള്ളാഹു 
അന്‍ഹാ- പറയുന്നു : “ഉടനെത്തന്നെ ഞാന്‍ എന്റെ മൂടുപടം കൊണ്ട്‌ മുഖം മറച്ചു. 
അല്ലാഹുവാണ്‌ സത്യം ; അദ്ദേഹം എന്നോട്‌ യാതൊരു വാക്കും സംസാരിച്ചിട്ടില്ല 
“ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി oozdlovad’ എന്ന്‌ പറയുന്നതല്ലാതെ മറ്റൊരു 
വാക്കും അദ്ദേഹം പറയുന്നതായി ഞാന്‍ കേട്ടിട്ടുമില്ല. ഇബ്നുല്‍ അസീര്‍ - 
റഹിമഹുല്ലാഹ്‌- പറയുന്നു : “സഫ്വാന്‍ വളരെ ശ്രേഷ്ഠനായ ധീരനായ ഒരു 
വ്യക്തിയായിരുന്നു”. 


അങ്ങനെ അദ്ദേഹം തന്റെ ഒട്ടകത്തെ മൂട്ട്‌ കുത്തിക്കുകയും അതിന്റെ 
കയ്യില്‍ ചവിട്ടി ആഇശ -റളിയള്ളാഹു അന്‍ഹാ- അതിന്മേല്‍ കയറുകയും 
ചെയ്തു. അങ്ങനെ അദ്ദേഹം വാഹനം തെളിയിച്ചു പോവുകയും സൈന്യത്തിന്റെ 
അരികില്‍ ഉച്ച സമയത്ത്‌ എത്തുകയും ചെയ്തു. ശൈഖുല്‍ MAI. - 
റഹിമഹുല്ലാഹ്‌- പറയുന്നു : “വഴിതെറ്റി ഒരു ഭാഗത്ത്‌ ഇരിക്കുന്നതിനേക്കാള്‍ 
ആജശ-റളിയളളാഹു അന്‍ഹു-വിന്‌ നല്ലത്‌ ഈ യാത്ര തന്നെയായിരുന്നു”. 


കപടവിശ്വാസികളുടെ തലവനായ അബ്ദുല്ലാഹ്‌ ബ്നു ഉബയ്യ്‌ ബിന്‍ സലൂല്‍ 
ആഇശ -റളിയള്ളാഹു അന്‍ഹാ- സൈന്യത്തില്‍ നിന്ന്‌ വൈകി പിന്നില്‍ വരുന്നത്‌ 
കണ്ടപ്പോള്‍ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച്‌ മോശമായ കാര്യങ്ങള്‍ 
പറഞ്ഞു പ്രചരിപ്പിച്ചു. അവര്‍ മദീനയില്‍ എത്തുന്നതോടു കൂടി മദീനയില്‍ ആഇശ 
-റളിയള്ളാഹു അന്‍ഹാ- യെക്കുറിച്ച്‌ നുണപ്രചാരണം നടത്തി. 


എന്നാല്‍ ബഹുഭൂരിഭാഗം മുഅ്മിനീങ്ങളും നുണപ്രചാരണങ്ങള്‍ക്ക്‌ ചെവി 
കൊടുത്തില്ല. കാരണം, സംശയാസ്പദമായ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന്‌ 
അവര്‍ക്ക്‌ നല്ല ബോധ്യമുണ്ട്‌. ഇമാം ദഹബി -റഹിമഹുല്ലാഹ്‌- സൂചിപ്പിച്ചത്‌ പോലെ 
അന്ന്‌ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- യുടെ പ്രായം പന്ത്രണ്ട്‌ വയസ്സ്‌ 
മാത്രമായിരുന്നു. ആ പ്രായത്തിലുള്ള ഒരു പെണ്‍കുട്ടി യാത്രാ സംഘം നഷ്ട്ടപ്പെട്ട്‌ 
വഴിയിലിരിക്കുമ്പോള്‍ പിന്നില്‍ വന്ന ഒരു സ്വഹാബി അവരെ യാത്രാ 
സംഘത്തിലെത്താന്‍ സഹായിച്ചു എന്ന്‌ മാത്രം. അതിനപ്പുറം ഒന്നുമില്ല എന്ന്‌ 
വിശ്വാസികള്‍ക്ക്‌ അറിയാമായിരുന്നു. അത്‌ കൊണ്ട്‌ തന്നെ നുണകള്‍ 
കേട്ടപ്പോള്‍ വിശ്വാസികള്‍ പറഞ്ഞു : 


6? We ce Vis Bie » 


“അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധന്‍! ഇത്‌ ഭയങ്കരമായ ഒരു അപവാദം 


a-alqasim.com 


4 വ്യഭിചാരാരോപണം 


തന്നെയാകുന്നു” (അന്നൂര്‍ : 16) 


ആഇശ -റളിയള്ളാഹു അന്‍ഹാ- മദീനയിലെത്തിയപ്പോള്‍ അവര്‍ക്ക്‌ രോഗം 
ബാധിച്ചു. അതിനെ തുടര്‍ന്ന്‌ ഏതാനും ദിവസങ്ങള്‍ അവര്‍ 
വിശ്രമത്തിലായിരുന്നു. കള്ള പ്രചാരണവുമായി ജനങ്ങളില്‍ ചിലര്‍ സജീവമായ 
കാര്യമൊന്നും അവര്‍ അറിഞ്ഞിരുന്നില്ല. പക്ഷേ സാധാരണ ഗതിയില്‍ അവര്‍ 
രോഗിണിയാകുമ്പോള്‍ നബി -&- യില്‍ നിന്നും ലഭിക്കാറുള്ള സൌമ്യമായ 
പെരുമാറ്റം അവര്‍ക്ക്‌ ലഭിച്ചില്ല. ആഇശ -റളിയള്ളാഹു അന്‍ഹാ- പറയുകയാണ്‌ : 
“എന്റെ രോഗാവസ്ഥയില്‍ എനിക്ക്‌ സംശയമുണ്ടാക്കിയത്‌; സാധാരണഗതിയില്‍ 
ഞാന്‍ രോഗിണിയാകുമ്പോള്‍ നബി -&5- യില്‍ നിന്നും ലഭിക്കാറുള്ള സൌമ്യത 
എനിക്ക്‌ കണ്ടെത്താന്‍ കഴിയുന്നില്ല എന്നതാണ്‌. റസൂല്‍ -45- എന്റെ അരികില്‍ 
പ്രവേശിക്കുകയും സലാം പറയുകയും എങ്ങനെയുണ്ട്‌ എന്ന്‌ ചോദിക്കുകയും 


ചെയ്യുക മാത്രമാണ്‌ ചെയ്തത്‌.” 


അങ്ങനെ അവരുടെ അസുഖം അല്‍പം ഭേദമായപ്പോള്‍ അവര്‍ 
വെളിമ്പ്രദേശത്തേക്ക്‌ ഉമ്മു മിസ്തഹിന്റെ കൂടെ പുറപ്പെട്ടു. ഈ സമയം 
അവരെക്കുറിച്ച്‌ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളെ കുറിച്ച്‌ ഉമ്മു 
മിസ്തഹ്‌ അവര്‍ക്ക്‌ വിവരിച്ചു കൊടുത്തു. ആഇശ -റളിയള്ളാഹു അന്‍ഹാ- 
പറയുകയാണ്‌ : “ഇത്‌ കേട്ടപ്പോള്‍ എന്റെ രോഗം വര്‍ദ്ധിച്ചു”. അങ്ങനെ ഞാന്‍ 
എന്റെ വീട്ടിലേക്ക്‌ മടങ്ങി. റസൂല്‍ -&- എന്റെ അരികില്‍ ഒരിക്കല്‍ വന്നപ്പോള്‍ 
ഞാന്‍ ചോദിച്ചു. “എന്റെ മാതാപിതാക്കളുടെ അടുക്കല്‍ പോകാന്‍ താങ്കള്‍ 
എനിക്ക്‌ അനുമതി തരുമോ”? അവര്‍ പറയുകയാണ്‌ : “എന്റെ ഉദ്ദേശം അവര്‍ 
രണ്ടുപേരുടെയും അടുക്കല്‍ നിന്ന്‌ വാര്‍ത്തയുടെ സ്ഥിരീകരണം അറിയുക 
എന്നത്‌ കൂടിയായിരുന്നു”. അങ്ങനെ പ്രവാചകന്‍ -&5- എനിക്ക്‌ അനുമതി നല്‍കി. 


അങ്ങനെ എന്റെ വീട്ടിലെത്തി ഉമ്മയോട്‌ ഞാന്‍ ചോദിച്ചു : “ഉമ്മാ, ജനങ്ങള്‍ 
എന്താണ്‌ പറയുന്നത്‌ ?” ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തന്റെ 
ചാരിത്രത്തില്‍ ജനങ്ങളില്‍ ചിലര്‍ ക്ഷതമേല്‍പ്പിച്ചു കൊണ്ട്‌ സംസാരിക്കുന്നു 
എന്നറിഞ്ഞപ്പോള്‍ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- ക്ക്‌ വലിയ പ്രായസമായി. 
കാരണം ഇസ്‌ലാമിന്‌ ശേഷം ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം 
അവളുടെ അഭിമാനമാണ്‌. അതിലാണ്‌ അവളുടെ ഭംഗിയും അന്തസ്സും. ആഇശ - 
റളിയള്ളാഹു അന്‍ഹാ- പറയുന്നു : “ഈ വിവരമറിഞ്ഞ എനിക്ക്‌ സഹിക്കാന്‍ 
പറ്റിയില്ല. രാത്രി നേരം പുലരുവോളം ഞാന്‍ കരഞ്ഞു. രണ്ട്‌ രാത്രികളും ഒരു പകല്‍ 
മുഴുവനും കരച്ചിലടക്കാനോ ഒരു പോള കണ്ണടക്കാനോ എനിക്ക്‌ സാധിച്ചില്ല. 


a-alqasim.com 


വ്യഭിചാരാരോപണം 5 


കരച്ചില്‍ എന്റെ ഹൃദയം തകര്‍ക്കുമെന്ന്‌ എന്റെ മാതാപിതാക്കള്‍ കരുതുന്ന 


അവസ്ഥ വരെയെത്തി.” 


കപടവിശ്വാസികള്‍ ഈ അവസരം നന്നായി മുതലെടുത്ത്‌ നബി -5- യുടെ 
ഭാര്യയെ കുറിച്ച്‌ പരദൂഷണം വ്യാപകമാക്കിയപ്പോള്‍ വിശ്വാസികളായ മറ്റു 
സ്ത്രീകള്‍ക്കും കരച്ചിലടക്കാന്‍ സാധിച്ചില്ല. ചിലരൊക്കെ ആഇശ -റളിയള്ളാഹു 
അന്‍ഹാ- യെ സന്ദര്‍ശിക്കാന്‍ വരുമെങ്കിലും അവര്‍ക്കും കരച്ചിലടക്കാന്‍ 
പറ്റാറില്ലായിരുന്നു. ആഇശ -റളിയള്ളാഹു അന്‍ഹാ- പറയുന്നു : “എന്റെ 
മാതാപിതാക്കളുടെ സമീപത്ത്‌ വിഷമത്താല്‍ ഞാന്‍ കരഞ്ഞു കൊണ്ടിരിക്കെ 
അന്‍സാരിയായ ഒരു സ്ത്രീ നമ്മുടെ വീട്ടില്‍ വന്നു. അവരും അവിടെയിരുന്ന്‌ 
കരഞ്ഞു”. 


ഒരു വശത്ത്‌ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും മുഹമ്മദ്‌ നബി -#- 
വലിയ പ്രായസത്തിലായിരുന്നു. ഈ വ്യഭിചാരാരോപണത്തെ കുറിച്ച്‌ അവിടുന്ന്‌ 
ആരോടും ഒന്നും മിണ്ടിയില്ല. വിഷയത്തില്‍ അന്തിമതീരുമാനവുമായി 
അല്ലാഹുവില്‍ നിന്നുള്ള വഹ്യ്‌ ഇറങ്ങാത്തത്‌ നബി -&- യുടെ വിഷമം 
വര്‍ദ്ധിപ്പിച്ചു. കാരണം, ഒരു മാസത്തോളം വഹ്യ്‌ ഇറങ്ങിയില്ല. വഹ്യ്‌ 
വൈകിയപ്പോള്‍ അവിടുന്ന്‌ അലിയ്യ്‌ ബിന്‍ അബീ താലിബിനെയും ഉസാമത്‌ 
ബിന്‍ സൈദിനെയും -റളിയളളാഹു അന്‍ഹുമാ- ആഇശ -റളിയള്ളാഹു 
അന്‍ഹാ- യുമായി വേര്‍പിരിയുന്നതിനെ കുറിച്ച്‌ സംസാരിക്കാന്‍ വിളിച്ചു. 
കാരണം, അവര്‍ക്ക്‌ രണ്ടു പേര്‍ക്കും അവിടുത്തെ വീട്ടുകാരെ കുറിച്ച്‌ കൂടുതല്‍ 
അറിയാമായിരുന്നു. അത്‌ പോലെ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- യുടെ വീട്ടില്‍ 
സഹായിയായി ഉണ്ടായിരുന്ന ബരീറയെ നബി -ജ്‌- വിളിച്ചു. അവരോട്‌ ചോദിച്ചു : 
“ആഇശയുടെ വല്ല പ്രവര്‍ത്തിയിലും നിനക്ക്‌ മുമ്പ്‌ എന്തേലും സംശയം 
തോന്നിയിട്ടുണ്ടോ?” അപ്രകാരം ഉമ്മുല്‍ മുഅമിനീന്‍ സൈനബ്‌ ബിന്‍ത്‌ ജഹ്ശ്‌ 
-റളിയള്ളാഹു അന്‍ഹാ- നോടും പ്രവാചകന്‍ -ടജ- വിവരം ആരാഞ്ഞു. ആരും 
ആഇശ -റളിയള്ളാഹു അന്‍ഹാ- യെക്കുറിച്ച്‌ മോശമായ ഒരു കാര്യവും 


പറഞ്ഞില്ല. 


അങ്ങനെ ഒരു ദിവസം ആഇശ -റളിയള്ളാഹു അന്‍ഹാ- തന്റെ 
മാതാപിതാക്കളുടെ അരികിലായിരക്കെ നബി -&- അവിടേക്ക്‌ കടന്നുവന്നു. 
ആഇശ -റളിയള്ളാഹു അന്‍ഹാ- കരുതിയത്‌ തന്റെ വിഷയത്തില്‍ 
പ്രചരിപ്പിക്കപ്പെട്ട നുണപ്രചാരണത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എന്നെ 


സന്തോഷിപ്പിക്കാന്‍ ആണ്‌ പ്രവാചകന്‍ -&5- വന്നത്‌ എന്നായിരുന്നു. എന്നാല്‍ 


a-alqasim.com 


6 വ്യഭിചാരാരോപണം 


ആഇശ -റളിയള്ളാഹു അന്‍ഹാ- പറയുന്നു : പ്രവാചകന്‍ -&- എന്റെ അടുക്കല്‍ 
ഇരുന്നതിനുശേഷം ശഹാദത്ത്‌ ചൊല്ലുകയും പിന്നീട്‌ ഇപ്രകാരം പറയുകയും 
ചെയ്തു : “അമ്മാ ബദ്‌ : ആഇശാ, നിന്നെക്കുറിച്ച്‌ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ 
ആളുകള്‍ പറയുന്നതായി എനിക്ക്‌ വിവരം ലഭിച്ചിട്ടുണ്ട്‌. നിശ്ചയമായും നീ 
നിരപരാധി ആണെങ്കില്‍ അല്ലാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കും. ഇനി നീ 
വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കില്‍ നീ അല്ലാഹുവിനോട്‌ പാപമോചനം തേടുകയും 
അവനിലേക്ക്‌ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. കാരണം ഒരു അടിമ തെറ്റ്‌ 
അംഗീകരിച്ച്‌ പശ്ചാത്താപം ചെയ്താല്‍ അല്ലാഹു അവന്റെ പശ്ചാത്താപം 


സ്വീകരിക്കും”. 


നബി-ജ്-യൂടെ ഈ വാക്കുകള്‍ കേട്ടപ്പോള്‍ എനിക്ക്‌ കരയാന്‍ കണ്ണുനീര്‍ 
ബാക്കിയുണ്ടായിരുന്നില്ല. ഞാനെന്റെ ഉപ്പയോട്‌ പറഞ്ഞു : “പ്രവാചകന്‍ 
പറഞ്ഞതിനോട്‌ താങ്കള്‍ പ്രതികരിക്കൂ”. അദ്ദേഹം പറഞ്ഞു : “അല്ലാഹുവിന്റെ 
റസൂലിനോട്‌ എന്ത്‌ പറയണം എന്ന്‌ എനിക്കറിയില്ല”. 


ശേഷം ഞാന്‍ ഉമ്മയോട്‌ പറഞ്ഞു : “നിങ്ങള്‍ റസൂലിനോട്‌ മറുപടി പറയു”. 
അപ്പോള്‍ അവരും പറഞ്ഞു: “അല്ലാഹുവിന്റെ റസൂലിനോട്‌ എന്താണ്‌ 
പറയേണ്ടത്‌ എന്ന്‌ എനിക്കറിയില്ല”. 


ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോള്‍ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- തന്റെ 
കാര്യം പരിപൂര്‍ണമായി അല്ലാഹുവില്‍ എല്‍പ്പിച്ചു കൊണ്ട്‌ ഇപ്രകാരം പറഞ്ഞു: 
“ഞാന്‍ മനസ്സിലാക്കുന്നത്‌ നിങ്ങളെല്ലാം ഈ കാര്യങ്ങള്‍ കേള്‍ക്കുകയും അത്‌ 
നിങ്ങളുടെ മനസ്സില്‍ ഇടം പിടിക്കുകയും നിങ്ങള്‍ അത്‌ വിശ്വസിക്കുകയും 
ചെയ്തു എന്നാണ്‌. ഞാന്‍ നിരപരാധിയാണ്‌ എന്ന്‌ നിങ്ങളോട്‌ 
പറയുകയാണെങ്കില്‍ നിങ്ങള്‍ അത്‌ വിശ്വസിക്കണമെന്നില്ല. എന്നാല്‍ ഞാന്‍ 
നിരപരാധിയാണന്ന്‌ അല്ലാഹുവിനറിയാം. ഇനി ഞാന്‍ അത്തരത്തിലുളള ഒരു 
തെറ്റ്‌ ചെയ്തിട്ടുണ്ട്‌ എന്ന്‌ പറഞ്ഞാല്‍ നിങ്ങള്‍ അത്‌ വിശ്വസിക്കും. പക്ഷേ 
അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന്‌ അള്ളാഹുവിനറിയാം. അതുകൊണ്ട്‌ 
അല്ലാഹു തന്നെയാണ്‌ സത്യം ; യൂസഫിന്റെ പിതാവ്‌ പറഞ്ഞതുപോലെയല്ലാതെ 


എനിക്ക്‌ പറയാനില്ല. 
La 
ചാ 4 G2 ച്‌്‌ 0-7 ചം 
ട്വ SOLS ail Le Kae 
“സുന്ദരമായി ക്ഷമിക്കുകയാണ്‌, നിങ്ങള്‍ പറയുന്ന കാര്യങ്ങളുടെ മുകളില്‍ 
എല്ലാം അല്ലാഹു സഹായിക്കുന്നവനാണ്‌”. (യൂസുഫ്‌ : 18) 


a-alqasim.com 


വ്യഭിചാരാരോപണം 7 


ആഇശ -റളിയള്ളാഹു അന്‍ഹാ- പറയുകയാണ്‌ : “ഇത്രയും പറഞ്ഞ്‌ ഞാന്‍ 
അവിടെ നിന്നും മാറി എന്റെ വിരിപ്പില്‍ കിടന്നു”. 


ആഇശ -റളിയള്ളാഹു അന്‍ഹാ- തന്റെ മതവും പവിത്രതയും 
കാത്തുസൂക്ഷിക്കുന്നതിനാല്‍ അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കുമെന്ന ഉറപ്പ്‌ 
അവര്‍ക്കുണ്ടായിരുന്നു. അവര്‍ അല്ലാഹുവിനെ കുറിച്ച്‌ ഏറ്റവും നല്ല ധാരണ വെച്ച്‌ 
പുലര്‍ത്തി. ആഇശ -റളിയള്ളാഹു അന്‍ഹാ- പറയുന്നു : “ഞാന്‍ 
നിരപരാധിയാണെന്ന്‌ എനിക്കറിയാം. അതുകകൊണ്ട്‌ എന്റെ നിരപരാധിത്വം 
അല്ലാഹു തെളിയിക്കുമെന്ന്‌ എനിക്കുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അല്ലാഹുവെ 
കുറിച്ച്‌ അവര്‍ വിചാരിച്ചത്‌ പോലെ തന്നെ സംഭവിച്ചു. ആഇശ -റളിയള്ളാഹു 
അന്‍ഹാ-- പറയുന്നു : “പ്രവാചകന്‍ -8ജ്‌- തന്റെ ഇരിപ്പിടം വിട്ടു പോയില്ല, വീട്ടുകാരില്‍ 
വെട്ട ആരും പുറത്തു പോവുകയും ചെയ്തില്ല, അപ്പോഴേക്കും അല്ലാഹുവില്‍ നിന്ന്‌ 
വഹ്യ്‌ അവതരിച്ചു. വഹ്യിന്റെ കാഠിന്യം പ്രവാചകനെ വിട്ട്‌ ഒഴിഞ്ഞപ്പോള്‍ നബി 
-88- ചിരിച്ചുകൊണ്ടു പറഞ്ഞു : “ആഇശ നീ സന്തോഷിച്ചു കൊള്ളുക, അല്ലാഹു 
നിന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു.” 


അല്ലാഹുവേ ഭയപ്പെട്ട്‌ അവനെ അനുസരിച്ചു ജീവിക്കുന്നതില്‍ അവര്‍ 
കാണിച്ച ശ്രദ്ധ കാരണത്താല്‍ അല്ലാഹു അവരെ സംരക്ഷിക്കുകയും 
സഹായിക്കുകയും അവരുടെ വിശുദ്ധിയുടെ ഓര്‍മ്മകള്‍ പരിശുദ്ധ 
ഖുര്‍ആനിലൂടെ അനശ്വരമാക്കുകയും ചെയ്തു. അവര്‍ പറയുന്നു : “എന്റെ 
കാര്യത്തില്‍ എന്നും പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുര്‍ആനിലെ വചനം 
വഹ്യിയായി അവതരിക്കും എന്ന്‌ ഞാന്‍ വിചാരിച്ചിരുന്നില്ല, അങ്ങനെ 
ഖുര്‍ആനില്‍ പരാമര്‍ശിക്കപ്പെടുന്നതിനേക്കാള്‍ നിസ്ത്രാരമായിരുന്നു എന്റെ 
മനസ്സില്‍ എന്റെ കാര്യം”. 


അതിലൂടെ അല്ലാഹു പ്രവാചകന്റെയും അവിടുത്തെ വീട്ടുകാരുടെയും 
സ്ഥാനം അവങ്കല്‍ എത്ര വലുതാണെന്ന്‌ വെളിപ്പെടുത്തി. അവര്‍ക്കാവശ്യമായ 
പ്രതിരോധം അല്ലാഹു തന്നെ ഏറ്റെടുക്കുകയും അവരെ സംരക്ഷിക്കാനും 
അവരെ പരിപാലിക്കാനും അവരുടെ റബ്ബ്‌ ഉണ്ട്‌ എന്ന്‌ ജനങ്ങള്‍ക്ക്‌ വ്യക്തമാക്കി 
കൊടുക്കുകയും ചെയ്തു. ഈ നുണപ്രചാരണം പ്രചരിപ്പിക്കാന്‍ മുന്‍കൈയെടുത്ത 
കപട വിശ്വാസികള്‍ക്ക്‌ കഠിനമായ ശിക്ഷ ഉണ്ടെന്ന്‌ താക്കീത്‌ നല്‍കി. 


പ്ര Se A ee SB cll 


“അവരില്‍ വൃഭിചാരാരോപണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവനാരോ 


a-alqasim.com 


8 വ്യഭിചാരാരോപണം 


അവന്നാണ്‌ ഭയങ്കര ശിക്ഷയുള്ളത്‌". (അന്നൂര്‍ : 11) 
അയ്യുഹല്‍ മുസ്ലിമൂന്‍ : 


ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങള്‍ പ്രവാചകന്‍ -&5- യുടെ ഭാര്യയെ 
കൂറിച്ച്‌ പറയുക എന്നുള്ളത്‌ അല്ലാഹുവിന്റെ അടുക്കല്‍ കൂടുതല്‍ 


ഗാരവമുള്ളതാണ. അല്ലാഹു പറഞ്ഞു : 


acd (റ്‌ oo ay Fae 7 Ae 
Cae atl he ക 
“അതൊരു നിസ്റ്റാരകാര്യമായി നിങ്ങള്‍ ഗണിക്കുന്നു. അല്ലാഹുവിന്റെ 
അടുക്കല്‍ അത്‌ ഗുരുതരമാകുന്നു”. (അന്നൂര്‍ : 15) 


ഇബ്നുല്‍ ഖയ്യിം -റഹിമഹുല്ലാഹ്‌- പറയുന്നു : “നുണപ്രചാരകരുടെ 
ഉദ്ദേശം മുഹമ്മദ്‌ നബി -&- യെ വേദനിപ്പിക്കുക എന്നത്‌ മാത്രമാണ്‌. ഈ സംഭവം 
വ്രവാചകനും അവിടുത്തെ സമുദായത്തിനും അവസാന നാള്‍ വരെ 
പരീക്ഷണമാണ്‌. ഇതിലൂടെ ഒരു വിഭാഗത്തെ അല്ലാഹു ഉയര്‍ത്തുകയും മറ്റൊരു 
വിഭാഗത്തെ അല്ലാഹു ഇകഴ്ത്തുകയും ചെയ്യും”. 


[ആഇശ -റളിയള്ളാഹു അന്‍ഹാ-ം യുടെ മഹത്വം മനസ്സിലാക്കി അവരുടെ 
നിരപരാധിത്വം അല്ലാഹു തെളിയിച്ചത്‌ അംഗീകരിക്കുന്നവര്‍ക്ക്‌ പ്രതിഫലവും ഈ 
നുണപ്രചാരണം മുതലെടുത്ത്‌ അവര്‍ക്കെതിരില്‍ മോശമായി പറയുന്നവര്‍ക്ക്‌ 
വേദനയേറിയ ശിക്ഷയും ലഭിക്കുന്നതാണ്‌ എന്ന്‌ സാരം] 


ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്‌ ബാധിക്കുന്ന 
വിപത്തുകള്‍ അവന നന്മയാണ്‌. നിശ്ചയമായും ഏതൊരു യാതനകള്‍ക്ക്‌ 
പിന്നിലും സമാധാനമുണ്ട്‌. വ്ൃഭിചാരാരോപണത്തെക്കുറിച്ച്‌ അല്ലാഹു പറഞ്ഞു : 
ത്തം EE Cr 2.4 
പ്‌ വ 
“അത്‌ നിങ്ങള്‍ക്ക്‌ ദോഷകരമാണെന്ന്‌ നിങ്ങള്‍ കണക്കാക്കേണ്ട. അല്ല, 
അത്‌ നിങ്ങള്‍ക്ക്‌ ഗുണകരം തന്നെയാകുന്നു”. (അന്നൂര്‍ : 11) 


ഇതൊക്കെ സംഭവിച്ചെങ്കിലും എന്തായിരുന്നു ആഇശ-റളിയള്ളാഹു 
അന്‍ഹാ-യുടെ പരിണിതഫലം.? 


ഖിയാമത്ത്‌ നാള്‍ വരെ അവരുടെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട്‌ 
പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുര്‍ആനിന്റെ വാക്യങ്ങള്‍ അവരുടെ 
വിഷയത്തില്‍ അല്ലാഹു അവതരിപ്പിച്ചു. അവരുടെ സദ്ഗുണങ്ങള്‍ 


a-alqasim.com 


വ്യഭിചാരാരോപണം 9 


കാരണത്താല്‍ മറ്റു സ്ത്രീകളെക്കാള്‍ അവര്‍ ശ്രേഷ്ഠതയുള്ളവരായിത്തീര്‍ന്നു. 
പ്രവാചകന്‍ -#8- പറഞ്ഞു : “സാധാരണ ഭക്ഷണങ്ങളേക്കാള്‍ സരീദിന്‌ എത്ര 
സ്ഥാനമുണ്ടോ അതുപോലെ മറ്റു സ്ത്രീകളെക്കാള്‍ ആഇശക്ക്‌ സ്ഥാനമുണ്ട്‌”. 
(ബുഖാരി,മുസ്ലിം) 


[ഇറച്ചിയും റൊട്ടിയും ചേര്‍ത്ത്‌ പാചകം ചെയ്യപ്പെടുന്ന ഒരു വിഭവമാണ്‌ സരീദ്‌, 
അന്നത്തെ കാലത്തെ വളരെ മുന്തിയ ഒരു വിഭാവമായിരുന്നു] 


അല്ലാഹു അവര്‍ക്ക്‌ ബുദ്ധിശക്തിയും സൂക്ഷ്മമായ ഓര്‍മ്മശക്തിയും 
വിപുലമായ അറിവും നല്‍കി. പ്രവാചകന്‍ -&5- യുടെ ഹദീസുകള്‍ അവര്‍ 
ധാരാളമായി ഉദ്ധരിച്ചു. ഖുലഫാഉറാഷിദീങ്ങള്‍ നാല്‌ പേരും പ്രവാചകന്‍ -&8- യില്‍ 
നിന്ന്‌ ഉദ്ധരിച്ച ഹദീസുകള്‍ എല്ലാം കൂടി ആഇശ -റളിയള്ളാഹു അന്‍ഹാ- ഉദ്ധരിച്ച 
ഹദീസുകളുടെ അത്രയും വരില്ല. അവര്‍ പ്രവാചകനില്‍ നിന്ന്‌ ഹദീസുകള്‍ 
അധികമൊന്നും കേള്‍ക്കാത്തത്‌ കൊണ്ടല്ല, മറിച്ച്‌ അവര്‍ ഭരണകാര്യങ്ങളില്‍ 
വ്യാപ്ൃതരായിരുന്നു. ആഇശ -റളിയളളാഹു അന്‍ഹാ- ക്ക്‌ മുന്നേ അവര്‍ 
മരണപ്പെടുകയും ചെയ്തു. അതിനാലാണ്‌ അവരുടെ ഹദീസുകള്‍ പ്രധാനമായും 
കുറഞ്ഞത്‌. എന്നാല്‍ ഇസ്താമിലെ നാല്ലൊരുഭാഗം ഹദീസുകളും ഉദ്ധരിച്ചത്‌ ആഇശ 
-റളിയള്ളാഹു അന്‍ഹാ- യാണ്‌. 


അറിവിന്റെ വ്യാപ്തിയിലും ഓര്‍മ്മശക്തിയിലും വാക്ചാതുര്യത്തിലും 
ബുദ്ധിയിലും ആഇശ -റളിയളളാഹു അന്‍ഹാ- യെ പോലെ ആരും 
ഉണ്ടായിരുന്നില്ല. അറിവിലും യുക്തിയിലും മറ്റു സ്ത്രീകളെ അവര്‍ കവച്ചു വെച്ചു. 
അല്ലാഹുവിന്റെ ദീനിനെ നന്നായി അവര്‍ ഗ്രഹിച്ചു, ധാരാളം കവിതകള്‍ അവര്‍ക്ക്‌ 
മനഃപാഠമായിരുന്നു, അങ്ങനെ മൊത്തത്തില്‍ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ 
കലവറയായിരുന്നു ആഇശ -റളിയള്ളാഹു അന്‍ഹാ--. 


നമ്മുടെ ഉമ്മ ആഇശ -റളിയള്ളാഹു അന്‍ഹാ- യെ ഇഷ്ടപ്പെടുക എന്നത്‌ 
അല്ലാഹു നമ്മുടെ മേല്‍ നിര്‍ബന്ധമാക്കിയ കാര്യമാണ്‌. ഒരിക്കല്‍ പ്രവാചകന്‍ - 
&- ഫാത്തിമ -റളിയളളാഹു അന്‍ഹാ- യോട്‌ ചോദിച്ചു : “മകളെ, ഞാന്‍ 
ഇഷ്ടപ്പെടുന്നത്‌ നീ ഇഷ്ടപ്പെടുമോ”? ഫാത്തിമ -റളിയള്ളാഹു അന്‍ഹാ- പറഞ്ഞു: 
“തീര്‍ച്ചയായും”. ആഇശ -റളിയള്ളാഹു അന്‍ഹാ- യെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്‌ 
അവിടുന്ന്‌ പറഞ്ഞു : “എന്നാല്‍ ഇവളെ ഇഷ്ടപ്പെടുക”. (ബുഖാരി,മുസ്ലിം) 


അവരുടെ വീട്ടിലായിരിക്കെ അവരുടെ നെഞ്ചില്‍ ചാരിയാണ്‌ 
അല്ലാഹുവിന്റെ റസൂല്‍ -&- ഈ ഭൂമിയില്‍ നിന്ന്‌ വിട പറഞ്ഞത്‌. ഇവിടെ അവര്‍ 


പ്രവാചകന്‍ -&5- യുടെ ഭാര്യയായിരുന്ന പോലെ പരലോകത്തും അവര്‍ 


a-alqasim.com 


10 വ്യഭിചാരാരോപണം 


പ്രവാചകന്‍ -45-യുടെ ഭാര്യയാണ്‌. അതില്‍പരം അഭിമാനിക്കാന്‍ മറ്റെന്ത്‌ 


വേണം? 
അളദു ബില്ലാഹി മിന ശ്ശൈത്വാനി റജീം 
2 Be 4 Pie ee eae Fi a AW ee aR soe © oe eI മു HE 
“നിങ്ങളില്‍ ആരെങ്കിലും അല്ലാഹുവോടും അവന്റെ ദൂതനോടും 
താഴ്മകാണിക്കുകയും സല്‍കര്‍മ്മം പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന പക്ഷം 
അവള്‍ക്ക്‌ അവളുടെ പ്രതിഫലം രണ്ടുമടങ്ങായി നാം നല്‍കുന്നതാണ്‌. 


അവള്‍ക്കുവേണ്ടി നാം മാന്യമായ ഉപജീവനം ഒരുക്കിവെക്കുകയും 


ചെയ്തിരിക്കുന്നു”. (അഹ്സാബ്‌ : 31) 


a-alqasim.com 


വ്യഭിചാരാരോപണം 11 


രണ്ടാം ഖുതുബ 


അല്ലാഹു ചെയ്തു തന്ന ഉപകാരങ്ങള്‍ക്ക്‌ അവനാകുന്നു സര്‍വ്വ 
സ്തുതികളും. അനുഗ്രഹം ചൊരിയുകയും തഫീഖ്‌ ചെയ്യുകയും ചെയ്തതിന്‌ 
അവനാകുന്നു നന്ദി. 


അല്ലാഹു അല്ലാതെ ആരാധനക്ക്‌ അര്‍ഹനായി മറ്റാരുമില്ലെന്നും അവന്‍ 
ഏകനും യാതൊരു പങ്കാളികളും ഇല്ലാത്തവനുമാണെന്നും അവന്റെ മഹത്വം 
ഉള്‍ക്കൊണ്ടുകൊണ്ട്‌ ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ്‌ -ഭ- അവന്റെ 
അടിമയും റസൂലുമാണെന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു അവിടുത്തേക്കും 
അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും അല്ലാഹു സ്വലാത്തും ധാരാളം 


സലാമും ചൊരിയട്ടെ.. 
അയ്യുഹല്‍ മുസ്‌ലിമൂന്‍ : 
വ്യഭിചാരാരോപണത്തിന്റെ സംഭവത്തിനുശേഷം അല്ലാഹു 


വിശ്വാസികളുടെ അഭിമാനം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്‌ ശ്രദ്ധിക്കേണ്ട 
ചില നിര്‍ദ്ദേശങ്ങള്‍ നല്‍കി. 


= 2 യര്‍ 
ക്യ! Fe ASE 1 ail St 
“നിങ്ങള്‍ സത്യവിശ്വാസികളാണെങ്കില്‍ ഇതു പോലുള്ളത്‌ ഒരിക്കലും 


നിങ്ങള്‍ ആവര്‍ത്തിക്കാതിരിക്കുന്നതിന്‌ അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു”. 
(അന്നൂര്‍ : 17) 


ആ നിര്‍ദേശങ്ങളില്‍ പെട്ടതാണ്‌: നന്മയും പവിത്രതയും മുറുകെപ്പിടിച്ച്‌ 
ജീവിക്കുന്നവരെ കുറിച്ച്‌ നല്ലത്‌ മാത്രം നാം വിചാരിക്കുക എന്നത്‌. അല്ലാഹു 


പറഞ്ഞു : 


se HAE Ve wel oe, Sega BE tts ra Dp 


“നിങ്ങള്‍ അത്‌ കേട്ട സമയത്ത്‌ സത്യവിശ്വാസികളായ സ്ത്രീകളും 
പുരുഷന്‍മാരും തങ്ങളുടെ സ്വന്തം ആളുകളെപ്പറ്റി എന്തുകൊണ്ട്‌ നല്ലതു 
വിചാരിക്കുകയും, ഇതു വ്യക്തമായ നുണ തന്നെയാണ്‌ എന്ന്‌ പറയുകയും 


ചെയ്തില്ല?” (അന്നൂര്‍ : 16) 


ഇനി അഥവാ ഒരാളെക്കുറിച്ച്‌ മോശമായ ചിന്തകളോ മറ്റു സങ്കല്‍പ്പങ്ങളോ 


a-alqasim.com 


7 വ്യഭിചാരാരോപണം 


നമ്മുടെ മനസ്സിലേക്ക്‌ വന്നാല്‍ തന്നെ അതിനെക്കുറിച്ച്‌ ആരോടും ഒന്നും 
സംസാരിക്കരുത്‌. അല്ലാഹു പറഞ്ഞു : 
606 KE NER Ls ea I 
“നിങ്ങള്‍ അത്‌ കേട്ട സന്ദര്‍ഭത്തില്‍ “ഞങ്ങള്‍ക്ക്‌ ഇതിനെ പറ്റി 
സംസാരിക്കുവാന്‍ പാടുള്ളതല്ല” എന്ന്‌ നിങ്ങള്‍ പറഞ്ഞു”. (അന്നൂര്‍ : 16) 


അതുകൊണ്ടുതന്നെ പ്രവാചകന്‍ -&5- ആഇശ -റളിയള്ളാഹു അന്‍ഹാ-യെ 
കുറിച്ച്‌ സൈനബ്‌ ബിന്‍ത്‌ ജഹ്ശ്‌ -റളിയളളാഹു അന്‍ഹാ- യോട്‌ ചോദിച്ചപ്പോള്‍ 
അവര്‍ അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ട്‌ ഇപ്രകാരം മറുപടി പറഞ്ഞു : “ഞാന്‍ എന്റെ 
കേള്‍വിയെയും കാഴ്ചയെയും സംരക്ഷിക്കുന്നു [അഥവാ-ഞാന്‍ തെറ്റായ ഒരു 
വിവരം നല്‍കാന്‍ ആഗ്രഹിക്കുന്നില്ല], ആഇശമയെക്കുറിച്ച്‌ എനിക്ക്‌ നല്ലത്‌ 
മാത്രമേ അറിയുകയുള്ളൂ”. 


ഏതൊരുവന്‍ തന്റെ കേള്‍വിയും നാവും മറ്റുളളവരുടെ അഭിമാനത്തില്‍ 
ക്ഷതം ഏല്‍പ്പിക്കുന്ന പ്രവര്‍ത്തനങ്ങളെ തൊട്ടു സംരക്ഷിച്ചുവോ അവന്‍ 
സന്തോഷവും മനസ്സമാധാനവും അല്ലാഹുവിന്റെ സംതൃപ്തിയും 


ലഭിക്കുന്നതാണ്‌. 


പിന്നെ നിങ്ങള്‍ അറിയുക ; മുഹമ്മദ്‌ നബി -ഭ്‌- യുടെ മേല്‍ സ്വലാതും 
സലാമും വര്‍ഷിക്കാന്‍ വേണ്ടി ദുആ ചെയ്യാന്‍ അല്ലാഹു നിങ്ങളോട്‌ 
കല്‍പിച്ചിരിക്കുന്നു. 


a-alqasim.com 


